Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV( N )/ 634/ 2012 -14 


ക് 


രള സർട്ടി 
WMENT OF 


ക്കാർ 


GOVELS 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 3 ) 


ചൊവ്വ 


നമ്പർ ക 


2014 ഫെബ്രുവരി 11 
11th February 2014 

1189 മകരം 29 
29th Makaram 1189 

1935 മാഘം 22 
22nd Magha 1935 


Vol. III 


No . | 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Health Services Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ C / 70 / 2014 . 

2014 ജനുവരി 21. 
പാറശ്ശാല താലൂക്കാശുപത്രിയിലെ കിടപ്പു രോഗികൾക്ക് 
2014 - 15 സാമ്പത്തികവർഷത്തിൽ 1 - 4 - 2014 മുതൽ 31 - 3 - 2015 
വരെ ദിവസേന ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നതി 
ലേക്കായി താഴെ പറയുന്ന ഭക്ഷ്യസാധ ന ങ്ങൾ എത്തിച്ചു 
തരുവാൻ താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- 1. ബഡ് ( കമ്പനി ബാന്റഡ് ആയിരിക്കണം) 

ബിസ്കറ്റ്(കമ്പനി ബ്രാന്റഡ് ആയിരിക്കണം) 


മുട്ട 


KERALA GAZETTE 


[PART III 


ബഡ്, ബിസ്കറ്റ്എന്നിവയ്ക്ക് ഒരു കിലോഗ്രാമിനും 
മുട്ടയ്ക്ക് ഒരെണ്ണത്തിന്റെ വില യു മാണ് ദർഘാസുകളിൽ 
രേഖപ്പെടുത്തേണ്ടത്. കൂടാതെ കമ്പനി ബ്രാന്റഡ് അല്ലാത്തവർ 
ടെൻഡർ ഫോം വാങ്ങിയാൽ ഐറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന 
സാധനങ്ങൾ, Manufacturing date , Expiry date എന്നിവ 
ഐറ്റം പാക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. ദർഘാസുകൾ 
12 - 2 - 2014 -ാം തീയതി 12 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക് തുറക്കുന്നതുമാണ്. 
- ദർഘാസ് ഫോറത്തിന്റെ വിലയായി 1, 500 -ം അതിന്റെ 
12.5 % വിൽപ്പന നികുതിയും ഖജനാവിൽ 0210 വൈദ്യസഹായവും 
പൊതുജനാരോഗ്യവും 80 ജനറൽ 800 മറ്റുവരവുകൾ 88 
പല വക വിൽപ്പന നികുതി 0040 വിൽപ്പന നികുതി 102 
സംസ്ഥാന വിൽപ്പന നികുതി ആക്റ്റ് 99 നികുതി പിരിവുകൾ 
എന്ന ഹെഡ്ഓഫ് അക്കൗണ്ടിൽ അടച്ച് ചെലാൻ രസീതും 
1 - 10 - 2013 നോ അ തി നു ശേ ഷമോ ലഭിച്ച അസ്സൽ 

സോൾവൻസി സർട്ടിഫിക്കറ്റും സഹിതം ആവശ്യപ്പെട്ടാൽ 
ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. ഇങ്ങനെ അടയ്ക്കുന്ന 
പണം തിരികെ ലഭിക്കുന്നതല്ല. ദർഘാസ് ഫോറം മൂന്നെണ്ണം 
എങ്കിലും ലഭിച്ചാൽ മാത്രമേ അതിന്മേൽ തുടർ നടപടികൾ 
നട ത്തു ക യു ള്ളൂ . അ ല്ലാ ത്ത പക്ഷം വീണ്ടും ദർ ഘാ സ് 
പരസ്യപ്പെടുത്തുന്നതായിരിക്കും. 
- ദർഘാ സ് ഫോറ ത്തിന്റെ ഒരു കോപ്പി കൂടി 
ആ വ ശ്യ മു ള്ള വർ 750 - അതിന്റെ 12. 5 % വിൽപ്പന 
നികുതിയും കൂടി അടയ്ക്കേണ്ടതാണ്. 

ദർഘാസ് സമർപ്പിക്കുമ്പോൾ ദർഘാസ് തുകയുടെ 10 % - ൽ 
കുറയാത്ത തുകയുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റ്, കടം 
വീട്ടാൻ മുതലുള്ള വ്യാപ്തി ഏതുവരെയെന്നും എവിടെയാണ് 
പ്രസ്തുത കരാറുകാരൻ താമസിക്കുന്നത് എന്നുമുള്ള ബന്ധ 
പ്പെട്ട തഹശീൽദാരിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് ( 18 ബി 
സ്റ്റോർ പർചേയ്സ് റൂൾ ജനറൽ വിവരങ്ങൾ) എന്നിവ കൂടി 
ഹാജരാക്കേണ്ടതാണ്. 


വിശ ദ വി വ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവസ ങ്ങ ളിൽ ഈ 
ആഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ദർഘാസ് ഫോറം 
വിൽക്കുന്ന അവസാന തീയതി 5 - 2 -2014 വൈകു ന്നേരം 
3 മണിവരെ. 


താലൂക്കാശുപത്രി, 
പാറശ്ശാല . 


സൂപ്രണ്ട്. 


